O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 18 
Tuesday , 18th January 2022 


1197 മകരം 4 


1943 പൌഷം 28 


4th Makaram 1197 


28th Pousha 1943 


വാല്യം 11 


നമ്പർ 


3 


Vol . XI 


No. 


Part I 


Law Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18th January 2022 


KERALA GAZETTE 


1 


നിയമ വകുപ്പ് 
നിയമ ( എച്ച് ) 


വിജ്ഞാപനം 


നമ്പർ 13017 എച്ച് 3 2021 നിയമം . 


തിരുവനന്തപുരം , 2021 ഡിസംബർ 10 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3- 5 
വകു പ്പുകളും 1956 -ലെ നോട്ടീസ് ചട്ട ങ്ങ ളിലെ ചട്ടം 8 ബി കൂട്ടി വായിച്ച പ്രകാരം നൽക പ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് , ശ്രീ . സന്തോഷ് കെ . മണർക്കാട്ട് , അഡ്വക്കേറ്റ് , s / o ശ്രീ . മത്തായി കുരുവിള , 
മണർക്കാട്ട് ഹൗസ് , മെയിൻ റോഡ് , പാലാ പി . ഒ . , കോട്ടയം -686 575 എന്നയാളെ കോട്ടയം റവന്യൂ 
ജില്ലയിൽ ഉൾപ്പെട്ട മീനച്ചിൽ താലൂക്ക് പ്രദേശം അധികാരപരിധിയായി നിശ്ചയിച്ച് 2022 ഫെബ്രുവരി 
തീയ തി 

വീണ്ടും 

അഞ്ചു വർഷ കാല യ ള വി ലേക്ക് നോട്ട റി യായി 
( രജിസ്റ്റർ നമ്പർ 01 / 1999 / KTM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


മാസം 


4 - Oo 


മു തൽ 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 

വി . ഹരി നായർ , 
നിയമ സെക്രട്ടറി . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 . 


Digitally signed by Salim A 
Date : 2022.01.18 04:25:51 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


